Kerala Gazette No. 47 dated 27th November 2007 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


( 1) 


( 2), 


[13 / ഇഇ / 2007 -08]) 


നമ്പർ ഡി. ബി .1 / 2007- 08. 


2007 ഒക്ടോബർ 29. 


37 , 500 


- കേരള ഗവർണ്ണർക്കു വേി കോട്ടയം റോഡ്സ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാ 
സുകൾ ക്ഷണിക്കുന്നു . 


9 221 / ഇഇ / 2007 -08 ടി ടി റിവർ ബാങ്ക് റോഡിൽ 

2 / 000 മുതൽ 3 / 850 കി . മീ . വരെ (പുനർ 

ദർഘാസ്) - രൂപ 15.00 ലക്ഷം 
10 231/ ഇഇ/ 2007 - 08 - ടി ടി കുമരകം- വെട്ടൂർ 

റോഡിൽ 0/ 000 മുതൽ 2 / 000 കി . മീ . വരെ 

(പുനർ ദർഘാസ്) - രൂപ 15. 00 ലക്ഷം 
11 235/ ഇഇ/ 2007 - 08 - ടി ടി 94 -ാം മൈൽ 

എം . സി. റോഡ്-പുന്നക്കൽ ചുങ്കം റോഡിൽ 
0 / 000 മുതൽ 2 / 000 കി. മീ . വരെ (പുനർ 
ദർഘാസ്) - രൂപ് 10 .00 ലക്ഷം 


37 , 500 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും - രൂപ് 

- (3 ) 


( 2) 


25 ,000 


12 


283 / ഇഇ / 2 007 - 08 - ഉപരിതലം പുതുക്കൽ 
2007-08 -പള്ളം തോട്ടക്കാട് റോഡിൽ 9/ 000 
മുതൽ 10 / 200 കി. മീ . വരെ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - രൂപ 9.50 ലക്ഷം 
196 / ഇഇ/ 2007 - 08 - ടി തുരുത്തി- മുളക്കാം 
തുരുത്തി റോഡിൽ 0/ 000 മുതൽ 2000 
കി . മീ . വരെ ടി (പുനർ ദർഘാസ്) - 
രൂപ 12.00 ലക്ഷം 


280/ ഇഇ/ 2007 -08 -- പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
2007 - 08 - കുര്യൻ ഉതുപ്പ് റോഡിലും 
എൽ. ബി . എസ്. റോഡിലും ഡ്രയിനേജ് 

സംവിധാനം ഏർപ്പെടുത്തുക (പുനർ ദർഘാസ്) - 
- രൂപ 14. 00 ലക്ഷം 


23,750 


35,000 


2 


13 


30 , 000 


25 ,000 


14 


17, 500 


198 / ഇള/ 2007 - 08 - ടി കുന്നങ്കരി - കുമരങ്കരി 
പാറേൽ റോഡിൽ 7 / 000 മുതൽ 8/310 കി. മീ . 
വ ര - ടി ടി (പുനർ ദർഘാസ്) 

രൂപ് 7. 00 ലക്ഷം 
4 203/ ഇഇ/ 2007 - 08 - വെള്ളപ്പൊക്കക്കെടുതി 

കൾ - 2007 - 08 - ചങ്ങനാശ്ശേരി ബൈപ്പാസ് 
റോഡിൽ വെള്ളക്കെട്ടുള്ള ഭാഗം ഉയർത്തുകയും 
അനുബന്ധ ജോലികളും (പുനർ ദർഘാസ്) - 
രൂപ് 12 . 00 ലക്ഷം 


236/ ഇഇ / 2007 -08-വെള്ളപ്പൊക്കക്കെടുതികൾ 
2007 - 08 - എം. സി . റോഡിനേയും എൽ. ബി.എസ്സ്. 
റോഡിനേയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് 
റോഡിന്റെ താഴ്ന്ന ഭാഗ ങ്ങൾ ഉയർത്തു 
കയും അനുബന്ധ ജോലികളും (പുനർ 
ദർഘാസ്) - രൂപ 10.00 ലക്ഷം 
- 285/ ഇഇ / 2007 - 08 - ശബരിമല ഉത്സവം 
2007 - 08 - ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക ഇ . ഇ . 
റോഡിൽ 28 / 000 മുതൽ 29/ 000 കി . മീ . 
വരെ - രൂപ 8. 00 ലക്ഷം 
239/ ഇഇ / 2007 - 08 - ഉപരിതലം പുതുക്കൽ 
2007 - 08 - ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - ഇ . ഇ . 
റോഡിൽ 36 / 000 മുതൽ 37 / 200 കി . മീ . വരെ 
(പുനർ ദർഘാസ്) - രൂപ 12. 00 ലക്ഷം 


20,000 


15 


30,000 


30, 000 


16 


17 , 500 


284/ ഇഇ/ 2007 - 08 - സാധാരണ അറ്റകുറ്റപ്പ 
ണികൾ - 2007 - 08 -മറ്റക്കര-കുമ്മണ്ണൂർ റോഡിൽ 
3 | 0 0 0 മുതൽ 4 / 0 0 0 കി . മീ . വര 
ഭാഗികമായി ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - 
രൂപ 7.00 ലക്ഷം 
217 / ഇഇ / 2007 - 08 - ഉപരിതലം - പുതുക്കൽ 
2007 - 08 - മുട്ടമ്പലം- നാഗമ്പടം റോഡിൽ 
0 / 000 മുതൽ 1/ 000 കി . മീ . വരെ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക (പുനർ ദർഘാസ്) 
രൂപ 8. 00 ലക്ഷം 


17 


6 


20, 000 


18 


240/ ഇഇ / 2007 - 08 - ടി ടി ഇ . ഇ . റോഡിൽ 
30/ 000 മുതൽ 31/ 000 കി . മീ . വരെ - 
- (പുനർ ദർഘാസ്) രൂപ 10. 00 ലക്ഷം 

25,000 
| 247 / ഇഇ / 2007 - 08 - ടി ടി ചെയ്യുക 

വൈയ്ക്കും- റ്റി. വി . പുരം റോഡിൽ 0 / 000 
മുതൽ 1/000 കി. മീ. വരെ (പുനർ ദർഘാസ്) - 
രൂപ 7.00 ലക്ഷം 

17 ,500 
248 / ഇഇ / 2007 - 08 - ടി ടി വൈക്കം- റ്റി . വി . 
പുരം റോഡിൽ 6 /500 മുതൽ 7/ 900 കി . മീ . 
(പുനർ ദർഘാസ്) - രൂപ 8.00 ലക്ഷം 

20 , 000 
251/ ഇഇ/ 2007 - 08 - ടി ടി വൈക്കം- വെച്ചുർ 
റോഡിൽ 0/ 000 മുതൽ 1/500 കി . മീ . വരെ 
( പുനർ ദർഘാസ്) - രൂപ 12.50 ലക്ഷം 

31,250 
249/ ഇഇ/ 2007- 08 ടി ടി കുറുപ്പന്തറ- കളമ്പുകാട് 
റോഡിൽ 0 / 000 മുതൽ 2/ 000 കി. മീ . വരെ 
( പുനർ ദർഘാസ്) - രൂപ 12.00 ലക്ഷം 

- 30 ,000 


7 


19 


218 / ഇഇ/ 2007 - 08 - ടി ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - മാർക്കറ്റ് ലാന്റിംഗ്-മുട്ടമ്പലം 
റോഡിൽ 0 / 0 0 0 മുത ൽ 2 0 0 0 കി . മീ . 
വ ര (പുനർ ദർഘാസ്) - രൂപ 12.50 ലക്ഷം 
219 / ഇഇ/ 2007 - 08 - ടി ടി ബോട്ടുജെട്ടി റോഡിൽ 
0/ 000 മുതൽ 0/ 455 കി. മീ . വരെ (പുനർ 
ദർഘാസ്) രൂപ 4.00 ലക്ഷം 


31,250 


8 


20 


10 , 000 


( 2) 


(1) 


( 2) 


( 3 ) 


- 34 


30,000 


36,250 


35 


21 250 / ഇഇ / 2007 - 08 - ഉപരിതലം പുതുക്കൽ 

2007 -08 മുട്ടുചിറ റോഡിൽ 2 / 000 മുതൽ 

4 / 000 കി . മീ . വരെ - രൂപ 12.00 ലക്ഷം 
22 254 ഇഇ)/ 2007 - 08 - സാധാരണ അറ്റകുറ്റ 

പണികൾ 2007 - 08 - ഭാഗികമായി ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - ഇ ത്തു രു ത്തി പ്പടി 
കോവിലകത്തുംകടവ് റോഡിൽ 0 / 000 മുതൽ 
0 / 710 കി . മീ . വരെ ( പുനർ ദർഘാസ്) 
രൂപ 4 . 00 ലക്ഷം 


266/ ഇഇ/ 2007 - 08 - ടി ടി കൂടല്ലൂർ- മാർക്കറ്റ് 
വയലാ റോഡിൽ 0 / 000 മുതൽ 2 / 400 കി. മീ . 
വരെ (പുനർ ദർഘാസ്) - രൂപ 14 . 50 ലക്ഷം 
269 / ഇഇ / 2007 - 08 - ടി ടി നീലൂർ 
മറ്റത്തിപ്പാറ റോഡിൽ 0 / 000 മുതൽ 2 / 500 
കി. മീ . വരെ (പുനർ ദർഘാസ്) - 
രൂപ 14 .50 ലക്ഷം 


36 , 250 


10 , 000 


36 


23 


275 ഇഇ / 2007 - 08 ടി ടി അരുവിത്തുറ 
പൂവത്തോട് റോഡിൽ 0/ 000 മുതൽ 2000 
കി. മീ . വരെ (പുനർ ദർഘാസ്) 
രൂപ 13 . 00 ലക്ഷം 


32 ,500 


24 


- ദർഘാസ് പമാണ് വില : - അടങ്കൽ തുക 6 ലക്ഷം 
വരെയുള്ള പ്രവൃത്തികൾക്ക് 400 രൂപ + വി. നി., 6 ലക്ഷത്തിനു 
മുകളിൽ 700 രൂപ + വി. നി. 


25 


ദർ ഘാസ് പമാ ണ ങ്ങ ൾ ലഭിക്കുന്ന അ വ സാന 
തീയതിയും സമയവും: 4 -12 - 2007 ഉച്ചക്ക് 1 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 4 - 12 - 2007 വൈകുന്നേരം 4 മണിവരെ. 

കരാറുകാരുടെ ക്ലാസ്- അടങ്കൽ തുക 6 ലക്ഷം വരെ 
യുള്ള പവ്യ ത്തി കൾക്ക് " ഡി യും അതി നു പ രിയും 
6 ലക്ഷത്തിനു മുകളിൽ " സി യും അതിനുപരിയും. 

വേല തീർക്കേ കാലാവധി 3 മാസം. 
ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവ 
സങ്ങളിൽ അന്വേക്ഷിച്ചറിയാവുന്നതാണ്. 


26 


27 


255 / ഇഇ / 2007 - 08- ടി ടി കുരിശുപള്ളി 
തുലാപ്പള്ളി റോഡിൽ 0/ 000 മുതൽ 2/ 017 
കി . മീ വരെ രൂപ 5.00 ലക്ഷം 

12 ,500 
273 / ഇഇ/ 2007 - 08 - ഉപരിതലം പുതുക്കൽ - 
കുറ വി ല ങ്ങാട്- കുറുപ്പു തറ റോഡിൽ 
4 / 000 മുതൽ 5 / 500 കി . മീ .വരെ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യു ക (പുനർ ദർഘാസ്) 
രൂപ 13 .00 ലക്ഷം 

32,500 
253 / ഇഇ / 2007 -08 പ്രത്യേക അറ്റകുറ്റപ്പണി 
കൾ 2007 - 08 -കുറുപ്പു ന്തറ- മധു ര വേലി 
റോഡിൽ ഡയിനേജ് സംവിധാനം, 
സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയ 
ജോലി ക ൾ ( പു ന ർ ദ ർ ഘാ സ് ) - 
രൂപ് 4.00 ലക്ഷം 

10, 000 
252 / ഇഇ ) 2007 - 08 - ടി തിരുവേലിക്കുന്ന് 
ആറ്റുവേലക്കടവ് റോഡിൽ കലുങ്ക് പുനർ 
നിർമ്മാണം (പുനർ ദർഘാസ്) - 
രൂപ 8.00 ലക്ഷം 

| 20000 
| 209/ ഇഇ / 2007 - 08 ഉപരിതലം പുതുക്കൽ 
2 0 07 - 08 - ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
കാ നം -പത്ത നാട് റോഡിൽ 3 / 5 0 0 
മുതൽ 4 /680 കി. മീ . വരെ (പുനർ ദർഘാസ്) - 
രൂപ 10 . 00 ലക്ഷം 

25, 000 
214 / ഇഇ / 2007 -08 - ടി ടി ഒന്നാംമൈൽ 
തച്ചാമ്പുഴ റോഡിൽ 0/ 000 മുതൽ 1/ 105 
കി. മീ . വരെ (പുനർ ദർഘാസ്) - 
രൂപ 10. 00 ലക്ഷം 

25, 000 
257/ ഇഇ / 2007 -08 - ടി ടി ഈരാറ്റുപേട്ട 
പീരുമേട് റോഡിൽ 0 / 000 മുതൽ 1/ 500 
കി . മീ . വരെ ( പുനർ ദർഘാസ്) - 
രൂപ 14. 50 ലക്ഷം 

- 36 ,250 
261/ ഇe/ 2007 - 08 - ടി കാളികാവ്- വയലാ 
റോഡിൽ 0 / 000 മുതൽ 1/ 665 കി . മീ . വരെ 
(പുനർ ദർഘാസ്) - രൂപ 14.50 ലക്ഷം - 36,250 
262/ ഇഇ/ 2007 -08 ടി ടി ഈരാറ്റുപേട്ട 
പീരുമേട് റോഡിൽ 1/ 500 മുതൽ 3 / 000 കി . മീ. 
വരെ (പുനർ ദർഘാസ്) - രൂപ 14. 50 ലക്ഷം 36,250 
263/ ഇഇ/ 2007 - 08 - ടി ടി തീക്കോയി 
മറവിക്കല്ല് റോഡിൽ 0/ 000 മുതൽ 3/ 015 
കി . മീ . വരെ (പുനർ ദർഘാസ്) - 
രൂപ 15. 00 ലക്ഷം 

37 ,500 
265 / ഇഇ / 2007 - 08 - ടി ടി കുറുമണ്ണ് 
കയ്യുർ പ്ലാശനാൽ റോഡിൽ 3/ 000 മുതൽ 5/000 
കി. മീ. വരെ (പുനർ ദർഘാസ്) 
രൂപ 12.00 ലക്ഷം 

30 ,000 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ് ഡിവിഷൻ, 
കോട്ടയം. 


28 


29 


ലഘു ദർഘാസ് പരസ്യം 

[ 2/ EE /2007-2008] 
നമ്പർ ഡി - ബി 1471/2006. 

2007 നവംബർ 9 . 


30 


31 


32 


കേരള ഗവർണ്ണർക്കു വേി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, കോട്ടയം താഴെ പറയുന്ന പണിക്ക് 
18- 12 -2007 -ാം തീയതി 4 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് അന്നേ ദിവസം വൈകിട്ട് 4. 30 - ന് 
പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തിയ മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ 4/EE /07- 08. 

പ്രവൃത്തിയുടെ പേര്- കോട്ടയം ജില്ലാ മെഡിക്കൽ 
സ്റ്റാറിന്റെ പ്രത്യക അറ്റകുറ്റപ്പണികൾ 
അടങ്കൽ തുക - രൂപ 5,95 ,818 . 
നിരതദ്രവ്യം - രൂപ 14 , 900 . 


33 


( 1) 


(2) 


3 ,300 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വി . നി . 
നിർമ്മാണ കാലാവധി - 3 മാസം 
കരാറുകാരനുവേ യോഗ്യത ഡിയും അതിലുപരിയും. 
ദർ ഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ 
ആ ഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
ദർഘാസ് ദിവസം ഒരു മണിവരെയും ലഭിക്കുന്നതാണ്. 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


10 ടി . എൽ. 7 മുതൽ എൽ. 1 വരെയുള്ള 

ക്വാർട്ടേഴ്സ് 6 എണ്ണം പുനർ വൈദ്യുതീ 

കരണം രൂപ 1,31,078 
11 ടി എൽ. 13 മുതൽ എൽ. 18 വരെയുള്ള 

ക്വാർട്ടേഴ്സ് 6 എണ്ണം പുനർ വൈദ്യുതീ 
കരണം രൂപ 1,31,078 


3 ,300 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കോട്ടയം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഇഡിടി ടി8 / 2007 -08. 

2007 ഒക്ടോബർ 31. 
- കേരളാ ഗവർണ്ണർക്കുവേിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക് ടിക്കൽ വിഭാഗം ത്യശ്ശൂർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത ഏജൻസി കരാറുകളിൽ നിന്നും 
11- 12 - 2007 വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേ ദിവസം 4. 30 ന് തുറക്കു 
ന്നതായിരിക്കും. 


16 


12 എറണാകുളം ഹൈക്കോടതിയുടെ ഏഴാം 

നിലയിൽ വിജിലൻസ് രജിസ്ട്രാർ ഓഫീസ് 

എ . സി. സെറ്റ് സ്ഥാപിക്കൽ - രൂപ 81,241 2,050 
- 13 ടി ഹൈക്കോടതിയുടെ യു . പി. എസ്. റൂമിൽ 

എ . സി. സൈറ്റ് സ്ഥാപിക്കൽ - രൂപ 81 ,241 2,050 
14 ടി ഹൈക്കോടതിയുടെസർവർ റൂമിനോടനു 

ബന്ധിച്ചുള്ള റൂമിൽ എ . സി . സൈറ്റ് 
സ്ഥാപിക്കൽ രൂപ 40,277 

1,050 
15 ടി ഹൈക്കോടതിയുടെ കമ്പ്യൂട്ടർ റൂമിൽ 

5 കെ . വി . എ . യു . പി. എസ്. സ്ഥാപിക്കൽ - 
- രൂപ 1,47, 847 

3, 700 
ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അഡ് 
മിനിസ്ട്രേറ്റീവ് ബ്ളോക്കിന്റെ ഒന്നാം നില 
യുടെ പുനർ വൈദ്യുതീകരണം രൂപ 1,40,000 3,500 
പാലക്കാട് ഗവ . വിക്ടോറിയ കോളേജിലെ 
ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ പുനർ 
വൈദ്യുതീകരണം -രൂപ 13,00,000 

3, 250 
18 ടി ഹിസ്റ്ററി വിഭാ ഗ ത്തിന്റെ പുനർ 
വൈദ്യുതീകരണം -രൂപ 1,55,000 

3,900 
കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ 
പ്രധാന കെട്ടിടത്തിന്റെപുനർ വൈദ്യുതീ 
കരണം -രൂപ 2,00,000 

5, 000 
ടി കെട്ടിടത്തിന്റെ കാർപെന്ററി ഇലക്ട്രിക്കൽ 
ഫിറ്റിംഗ് വർക്ക് ഷോപ്പുകളുടെ പുനർ 
വൈദ്യുതീകരണം രൂപ 2, 00,000 

5, 000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശം അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


(1) 


19 


21 ഇടുക്കി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ 

ആയുർവേദ മെഡിക്കൽ ഓഫീസിന്റെ 
പുനർ വൈദ്യുതീകരണം രൂപ 75,000 


1,875 


തൃശ്ശൂർ- മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ 
പുതുതായി പണിത റികിയേഷനും 

ഡൈനിംഗ് ഹാളുമടങ്ങുന്ന ഫോറിൻ സിക്ക് 
വാർഡിന്റെ വൈദ്യുതീകരണം രൂപ 1,55,000 3,900 
2 ടി പുതുതായി പണിയുന്ന ഒ. പി. കെട്ടിടത്തിന്റെ 

താഴത്തെ നിലയുടെ വൈദ്യുതീകരണം 
രൂപ 1,88,000 

- 4 ,700 
തൃശ്ശൂർ- വിയ്യൂർ സെൻട്രൽ ജയിലിൽ പുതുതായി 
പണിത മെയിൻ ബ്ളോക്ക് കം ഡയടിയുടെ 

വൈദ്യുതീകരണം (പുനർ ദർഘാസ്) 
രൂപ 192,962 

4,850 
ടി സെഗിഗേഷൻ ബ്ളോക്കിന്റെ വൈദ്യുതീ 
കരണം രൂപ 45 ,000 

1,150 
ടി പുതുതായി പണിത സ്റ്റാഫ് ക്വാർട്ടേഴ്സി 
നോടനുബന്ധിച്ച് ഫ്ളാറ്റ് മോട്ടാർ പമ്പ്സെറ്റ് 

സ്ഥാപിക്കൽ - രൂപ 1,30,263 
- 6 ടി ഡിഅഡിക്ഷൻ വാർഡിന്റെ വൈദ്യുതീ 
കരണം -രൂപ 82,458 

| 2 , 100 
തൃശ്ശൂർ- അയ്യന്തോൾ ഗസറ്റഡ് ഓഫീസർമാരുടെ 
സി1, സി9 എന്നീ ക്വാർട്ടേഴ്സുകളുടെ പുനർ 
വൈദ്യുതീകരണം രൂപ 74 ,212 

1,900 
8 ടി മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഹോസ് 
- പിറ്റലിലെ പുതിയ ഡയാലിസിസിന്റെ 

അധിക വൈദ്യുതീകരണം- - രൂപ 85,344 2 ,150 
9 ടി മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഹോസ് 

പിറ്റലിലെ 75 കെ . വി. എ . ജനറേറ്റർ സൈറ്റ് 
സ്ഥാപിക്കലും അറ്റകുറ്റ പണികളും 
രൂപ 1,00,000 

-- 2,500 


3 ,300 


7 


പ്രവർത്തി തീർക്കുവാനുള്ള കാലാവധി 45 ദിവസമാകുന്നു . 

ദർഘാസ് ഫാറങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
- പറയുന്ന ആഫീസിൽ നിന്നും അന്നേദിവസം 1 മണി 
വരെയും ഫോറത്തിന്റെ വില അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസിനോടൊപ്പം 50 
രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് ടൈപ്പ് 
ചെയ്ത് അടക്കം ചെയ്യേതാണ്. ദർഘാസിനെ സംബന്ധിച്ച് 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


തൃശ്ശൂർ. 


4 


ദർഘാസ് പരസ്യം 


[ 73/ 2007] 


നമ്പർ ഡി . സി .13/ 1/ 2007 . 


2007 നവംബർ 7, 


50 ,000 


3 മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി- പാറക്കടവ് 

റോഡ് കി . മീ . 0 / 00 മുതൽ 5/ 550 വരെ 

അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 73 ലക്ഷം 
4 - മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട്- ആനക്കയം 

റോഡ് കി. മീ . 4/ 000 മുതൽ 13 / 440 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 80.50 ലക്ഷം 


- 50,000 


കേ രള ഗവർണ്ണർ ക്കു വേി സൂപിംഗ്എഞ്ചിനീയർ 
( റോഡുകളും പാലങ്ങളും) ഉത്തരമേഖല , കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് ദർഘാസുകൾ 18- 12 -2007 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
കിട്ടിയ ദർഘാസുകൾ അന്നേ ദിവസം വൈകിട്ട് 4. 30 ന് 
തുറക്കുന്നതാണ്. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശം അടങ്കൽ തുകയും 


നിരത ദ്രവ്യം 
- രൂപ 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 2000 + വി. നി . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതി- - 4 - 12 - 2007 മുതൽ 
11 - 12 - 2007 ഉച്ചയ്ക്ക് ശേഷം 1 മണിവരെ. 

പ്രവൃത്തി തീർക്കേ കാലാവധി 9 മാസം. 

കരാ റു കാ ര നു വേ യോഗ്യ ത - പൊതു മരാമത്ത് 
ജലസേചന വകുപ്പിൽ " എ ക്ളാസ് രജിസ്ട്രേഷൻ. 

- ദർഘാസുകൾ സംബന്ധിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


- (1) 


( 2 ) 


( 3 ) 


മലപ്പുറം ജില്ലയിലെ പെങ്ങാട് ആലിങ്ങൽ 
റോഡ് കി . മീ . 0 / 00മുതൽ 5 / 970 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 78,50 ലക്ഷം - 50 , 000 
- മലപ്പുറം ജില്ലയിലെ വെണ്ണിയൂർ പറമ്പ് 

താനൂർ റോഡ് കി. മീ . 0/ 00 മുതൽ 7 / 175 
വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 91 ലക്ഷം 50 ,000 


2 


( ഒപ്പ്) 
സുപ്രിംഗ് എഞ്ചിനീയർ. 


കോഴിക്കോട്. 


TENDER NOTICE 


No.D7.TN - TC/2/2007-08. 


7th November 2007 . 


Competitive tenders are invited in sealed covers for and on behalf of Governor of Kerala by the undersigned from 
registered contractors of PWD Class D and above or persons having necessary solvency certificate for collection of toll 
from the following Bridges during the period from 1 -4 -2008 to 31 -3-2009 . The last date of receipt of tender is 4 p . m . on 
30 - 11 - 2007 and will be opened at 4 . 30 p . m . on the same day in the presence of tenderers or their authorized 
representatives who may be present at that time. 


PAC 


- Sl. 

No. 


Name of Bridge 


Cost of tender 

form 
Rs. 


EMD 
Rs. 


Value of Solvency 
certificate 

Rs. 


Rs. 


Muttom Palacode Bridge 


1, 02 , 069 


2 ,600 


400 + ST 


TO ,300 


5, 850 


400 + ST 


23,400 


2 ,33,749 

77, 001 


1, 950 


400 + ST 


7, 700 


23,100 


600 


150 + ST 


2 ,400 


Munderikadavu Bridge 
Chemballikundu Bridge 
Erappukadavu Bridge 
Prapram Bridge 
Ayiramthengukadavu Bridge 
Ayithara Bridge 
Mammakunnukadavu Bridge 


1 , 60, 698 


4,050 


400 + ST 


16 ,100 


12, 100 


350 


150 + ST 


1, 300 


23,100 


600 


150 + ST 


2 , 400 


- 8 


2 , 51, 569 


6, 300 


400 + ST 


25,200 


9 


Malappattam Munambukadavu Bridge 


97, 350 


2 ,450 


400 + ST 


9 ,800 


The details of the work and conditions at the time being in force can be obtained from the office of the 
undersigned on request on 30 -11 -2007 till 1 p.m . 


All the conditions relating to tenders will be applicable to this tender also . For more details contact the office of 
the undersigned in office time. 


കേരള ഗവർണ്ണർക്കുവേിതാഴെ പറയുന്ന പാലങ്ങളുടെ 1- 4 - 2008 മുതൽ 31- 3 - 2009 വരെയുള്ള ചുങ്കം പിരിക്കുന്നതിന് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 30 - 11- 2007 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നെ 
ദിവസം 4. 30 - ന് ഹാജരുള്ള കാരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


പാലത്തിന്റെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം ദർഘാസ് ഫാറത്തിന്റെ 
രൂപ് - വില ( രൂപ ) 


സോൾവൻസി സർട്ടിഫി 
- ക്കറ്റിന്റെ മൂല്യം (രൂപ) 


മുട്ടം പാലക്കോട് പാലം - രൂപ 1,02,089 


2 ,600 


400 + 


വി . നി . 


10, 300 


5 , 850 


+ 


- വി. നി. 


23, 400 


1, 950 


400 + 


വി . നി . 


7 ,700 


600 


+ 


2 ,400 


4, 050 


16, 100 


മു രി ക്ക ടവ് പാലം രൂപ 2,33,749 
ചെമ്പല്ലി ക്കു് പാലം - രൂപ 77,001 
എരിപ്പുക്കടവ് പാലം - രൂപ 23,100 
പാറ്റപം പാലം - രൂപ് 1,60,698 
ആയിരം തെങ്ങ് പാലം -രൂപ 12, 100 
ആയിത്തറ പാലം - രൂപ 23 ,100 
മമ്മാക്കുന്നുകടവ് പാലം - രൂപ 2,51,569 
- മലപ്പട്ടം മുനമ്പുകടവ് പാലം -രൂപ 97, 350 


- വി . നി . 
- വി. നി. 
+ വി . നി. 

വി . നി. 


350 


1,300 


600 


+ 


2 , 400 


6 ,300 


25 ,200 


400 + വി . നി . 
400 + വി . നി . 


2 ,450 


9 ,800 


- " ഡി ക്ലാസും അതിനുമുകളിലുള്ള രജിസ്റ്റേർഡ് കരാറുകാർക്കും, മേൽ കാണിച്ച തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ് 
ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്കും ടെറിൽ പങ്കെടുക്കാവുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ താഴെ ഒപ്പിട്ടവരുടെ ഓഫീസിൽ 30 - 11- 2007 ഉച്ചക്ക് 1 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


Road Division, 
Kannur. 


(Sd.) 
Executive Engineer, 


